Kerala Gazette No. 27 dated 11th December 2012 . 


PART I 


Section iii 


- 


SRNMEN 


പർ 


ENT OF KEU 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - ബി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 23459/ ലെഗ്. ബി2 / 2012 / നിയമം. 


തിരുവനന്തപുരം, 2012 നവംബർ 10 

1934 കാർത്തികം 19 . 


2012 നവംബർ 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


- സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 58 -ാം നമ്പർ ഓർഡിനൻസ് 


2012 - ലെ തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത 
സ്ഥാപനങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാ ര ത റിപ്പ ബി ക്കിന്റെ അറു പ ത്തിമൂന്നാം സം വ ത്സ ര ത്തിൽ 
കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 
1950 - ലെ തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ 
സത്വരനടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് 
കേരള ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : - 

1. ചുരുക്കപ്പേരും പാ രം ഭവും. - ( 1 ) ഈ ഓർഡിനൻസിന് 2012 - ലെ 
തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് 
പറയാം. 


( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ് 


2. 1950 - ലെ XV -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് 1950 - ലെ തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത 
സ്ഥാപനങ്ങൾ ആക്റ്റിന് (1950 - ലെ XV ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാ മർശിക്കപ്പെടുക ) 3 മുതൽ 16 വരെ വകു പ്പു ക ളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3. 4 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 4 -ാം വകുപ്പിൽ, - 


- ( എ ) ( 1) -ാം ഉപവകു പ്പിൽ, “ ഒരാൾ വനിതയും എന്ന വാക്കു കൾ 
വിട്ടുകളയേണ്ടതാണ്; 


- ( ബി ) ( 1എ ) ഉപ വ ക പ്പിന് പകരം താഴെ പറയുന്ന ഉപ വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


“(1എ ) ( 1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ളമൂന്ന് അംഗങ്ങളിൽ രണ്ട് 
അംഗങ്ങളെ, മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടതും 
പട്ടിക ജാതി/ പട്ടി ക ഗോത്ര വർഗ്ഗ ത്തിൽ പ്പെട്ട അംഗത്ത് കേരള സംസ്ഥാ ന 
നിയമസഭയിലെ ഹിന്ദു അംഗങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുമാണ്. . 

4. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 6 -ാം വകുപ്പിൽ, “അമ്പത് 
വയസ്സ്” എന്ന വാക്കുകൾക്കുപകരം “നാൽപ്പത്തിഅഞ്ചു വയസ്സ് എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്. 


- 5. 10 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 10 -ാം വകുപ്പിലെ (1) -ാം 
ഉപവകുപ്പിൽ, “രണ്ടുവർഷം എന്ന വാക്കുകൾക്ക് പകരം “മൂന്ന്വർഷം എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

-- 6. 14 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 14 -ാം വകുപ്പിലെ ( 1) -ാം 
ഉപവകുപ്പിൽ, “ സ്റ്റാന്റിംഗ് കമ്മിറ്റികളുടെയും ” എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്. 
- 7. 15 ബി വകുപ്പ് വിട്ടു ക ള യൽ . - പ്രധാന ആക്ടിലെ 15 ബി വകു പ്പ് 
വിട്ടുകളയേണ്ടതാണ്. 


8. 29 എ വകുപ്പ് വിട്ടു ക ള യൽ . - പ ധാ ന ആക്റ്റിലെ 29 എ വകു പ്പ് 
വിട്ടുകളയേണ്ടതാണ്. 


9. 35 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആകിലെ 35 -ാം വകുപ്പിലെ (1) -ാം 
ഉപവകുപ്പിൽ, “ ബോർഡിനു ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് , എന്ന വാക്കുകൾക്ക് 
പകരം “ ബോർഡിന് സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ ചട്ടങ്ങൾ 
ഉണ്ടാക്കാവുന്നതാണ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


10 . 63 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 63 -ാം വകുപ്പിൽ. - - 

( എ ) ( 1 )ം ഉപവകു പ്പിൽ, “ ഒരാൾ വനിതയും എന്ന വാക്കു കൾ 
വിട്ടുകളയേണ്ടതാണ് 

( ബി ) ( 2) -ാം ഉ പ വ ക പ്പിന് പകരം താഴെ പറയുന്ന ഉ പ വ കുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 2) (1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ളമൂന്ന് അംഗങ്ങളിൽ രണ്ട് 
അംഗങ്ങളെ, മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടതും 
പട്ടിക ജാതി/ പട്ടിക ഗോത്ര വർഗ്ഗ ത്തിൽപ്പെട്ട അംഗത്തെ കേരള സംസ്ഥാ ന 
നിയമസഭയിലെ ഹിന്ദു അംഗങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുമാണ്. . 

- 11. 65 -ാം വകുപ്പിന്റെ ഭേദ ഗതി. പ്രധാന ആക്റ്റിലെ 65 -ാം വകുപ്പിൽ, 
“അൻപത് വയസ്സ് എന്ന വാക്കുകൾക്ക് പകരം “നാൽപത്തി അഞ്ചു വയസ്സ് എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


12 . 70 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 70 -ാം വകുപ്പിലെ (1) -ാം 
ഉപവകു പ്പിൽ, “രണ്ടു വർഷം എന്ന വാക്കു കൾക്ക് പകരം “മൂന്ന് വർഷം 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


| 13. 73 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 73 -ാം വകുപ്പിലെ ( 2 ) 
ഉപവകുപ്പിൽ, “ സ്റ്റാന്റിംഗ് കമ്മിറ്റികളുടെയും എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്. 

-- 14 . 74 ബി വകുപ്പ് വിട്ടു ക ള യൽ. - പധാന ആക്റ്ററ്റിലെ 74 ബി വകു പ്പ് 
വിട്ടുകളയേണ്ടതാണ്. 


-- 15 . 122 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 122 -ാം വകുപ്പിലെ 
( 1) -ാം ഉപവകു പ്പിൽ, “ ബോർഡിനു ചട്ട ങ്ങ ൾ ഉണ്ടാ ക്കാ വു ന്ന താ ണ് എന്ന 
വാക്കുകൾക്ക് പകരം “ ബോർഡിന്, സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ 
ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

- 16. 127 എ വകുപ്പ് വിട്ടു ക ള യൽ . - പധാന ആക്ടിലെ 127 എ വകു പ്പ് 
വിട്ടുകളയേണ്ടതാണ്. 


17 . 2008- ലെ 19 -ാം ആക്റ്റ് റദ്ദാക്കൽ. - 2008 - ലെ കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷൻ ( ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസുകളെ 
സംബ ന്ധിച്ച കൂടു തൽ ചുമ ത ല കൾ) ആക്റ്റ് ( 2008 - ലെ 19) ഇതി നാൽ 
റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. 


എച്ച്. ആർ. ഭരദ്വാജ്, 

- ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 
- എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


